Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL /TV ( N ) /12/12 -14 


GOVERN 


രള സർ 


സർക്കാർ 


MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


9th October 2012 
2012 ഒക്ടോബർ 9 


| 


THIRUVANANTHAPURAM, TUESDAY 


- No. 1 18 


Vol . I 
വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


17th Aswina 1934 
1934 ആശ്വിനം 17 


PART III 


Stores Purchase 


Department of Survey and Land Records 

റീ - ടെണ്ടർ നോട്ടീസ് 


ടെണ്ടറുകൾ അടക്കം ചെയ്ത കവറിൻമേൽ കാസർഗോഡ് 
താലൂക്കിൽ റീ - സർവെയ്ക്ക് സർവ്വ കല്ലുകൾ വിതരണം 
ചെയ്യുന്നതിനുള്ള ടെണ്ടർ എന്നെഴുതി അസിസ്റ്റന്റ് ഡയറക്ടർ, 
സർവ്വേയും ഭൂരേഖയും വകുപ്പ് ( റീ - സർവ്വ ), കാസർഗോഡ് 
എന്ന വിലാസത്തിൽ 18 - 10 -2012 തീയതിക്ക് ഉച്ചയ്ക്ക് 2 മണിക്കോ 
അതിനുമുമ്പോ കിട്ടത്തക്കവണ്ണം അയച്ചിരിക്കേണ്ടതാകുന്നു . 
വൈകികിട്ടുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . ടെണ്ടറുകൾ 
അന്നുതന്നെ മൂന്ന് മണിക്ക് തൽ സ മയം ഹാജരുള്ള 
ടെണ്ടറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തിയ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


നമ്പർ ഡി1 - 2315 / 2008. 

2012 സെപ്റ്റംബർ 3. 
കാസർഗോഡ് താലൂക്കിലെ റീ - സർവ്വ ആവശ്യത്തിലേ 
ക്കായി നല്ല ഉറപ്പുള്ള കരിങ്കല്ലിൽ 60 X 15 X 15 സെന്റീ മീറ്റർ 
അള വിലുള്ള സർവ്വ കല്ലു കൾ 1500 എണ്ണം വിത രണം 
ചെയ്യുന്നതിന് മുദ്ര വച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

മൊത്തം അടങ്കൽ തുക - 2,00, 000 (രണ്ട്ലക്ഷം രൂപ). 

എല്ലാ കല്ലുകളും ഉറപ്പുള്ള കരിങ്കല്ലിൽ തീർത്തതും ഓരോ 
കല്ലിന്റെയും മുകളിൽ നിന്ന് താഴേക്ക് മൂന്നിലൊരു ഭാഗം 
ചതുരപ്പെടുത്തിയതും അവയുടെ ഒരു വശത്ത് 1 സെ . മീറ്റർ 
ആഴ ത്തിലും 12 സെ . മീറ്റർ നീളത്തിലും 7 സെ . മീറ്റർ 
വീതിയിലും തെങ്ങ് അടയാളം കൊത്തിയതും ആയിരിക്കണം. 
തെങ്ങ് അടയാളത്തിന്റെ മുകളറ്റം കല്ലിന്റെ മുകളിൽ നിന്ന് 
7 സെ . മീറ്റർ താഴെയായിരിക്കണം. ഓരോ കല്ലിന്റെയും മുകളിൽ 
മധ്യ ത്തിൽ 1 സെ . മീറ്റർ ആഴത്തിലുള്ള പ്ലമറ്റ് ഹോളും 
ഉണ്ടായിരിക്കണം. ബ്ലോക്കതിർത്തിയിലും ഖണ്ഡം അതിർത്തി 
യിലും ടൈജങ്ഷൻ പോയിന്റുകളിലും ടൗൺ സർവെയിലും 
സ്ഥാപിക്കേണ്ടിവരുന്ന കല്ലു കൾക്ക് നിയ മാ നു സ ത മായ 
അടയാളങ്ങൾ ഇന്റന്റിൽ പറയും പ്രകാരം കൊത്തിയിരിക്കണം. 


- സർവെ കല്ലുകൾ റീ - സർവെയ്ക്ക് നിയോഗിച്ചിട്ടുള്ള 
ഉദ്യോഗസ്ഥർ നൽകുന്ന ഇന്റന്റിൽ പറയുന്ന സ്ഥലങ്ങളിൽ 
ഇന്റന്റ് കിട്ടി 15 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതാണ്. 

-- ടെണ്ടർ സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അടങ്കൽ തുക 
യുടെ 10 ശതമാനത്തിൽ കുറയാതെയുള്ള തുകയ്ക്ക് ഏറ്റവും 
ചുരുങ്ങിയത് : 20 ,000 ( ഇരുപതിനായിരം രൂപ) എന്നതിന് 
വിധേയമായി ടെണ്ടറുകാരന്റെ സ്വകാര്യ സ്വത്തുകളുടെ വിവരങ്ങൾ 
കാണിച്ചിട്ടുള്ള ഒരു അസ്സൽ സോൾവൻസി സർട്ടിഫിക്കറ്റ് - 50 
മുദ്രപത്രത്തിൽ കരാർ തീയതിക്ക് 6 മാസത്തിനകം ബന്ധപ്പെട്ട 
താലൂക്കുകളിലെ തഹശീൽദാരിൽനിന്നും വാങ്ങിയിട്ടുള്ളത്, 
ടെണ്ടറിനൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 


സ്ഥിരപ്പെടുത്തുന്ന ടെണ്ടറുകാരൻ സോൾവൻസി സർട്ടിഫി 
ക്കറ്റിൽ കാണിച്ച സ്വത്തിന്റെ പകുതി ഭാഗം കരാർ കഴിയുന്നതു 
വരെ ഗവൺമെന്റിലേക്ക് പണയപ്പെടുത്തേണ്ടതും അല്ലാത്ത 
പക്ഷം കരാർ മതിപ്പു വിലയുടെ 5 ശതമാനം വരുന്ന തുക 
ബാങ്കിലടച്ച് ബാങ്ക് ഡാറ്റാ ബാങ്ക് ഗ്യാരണ്ടിയോ കരാർ 
കഴിയുന്നതുവരെ ഗവൺമെന്റിലേക്ക് പണയപ്പെടുത്തേണ്ടതും 
ആകുന്നു . ഈ തുക കരാർ മതിപ്പു വിലയുടെ 5 ശതമാനം 
ജാമ്യത്തുകയായി ടെണ്ടർ സ്വീകരിച്ചതിനുശേഷം ടെണ്ടറുകാരൻ 
നിയമപ്രകാരം ഒടുക്കുന്നതിന് പുറമെയാകുന്നു . 

ടെണ്ടർ സമർപ്പിക്കു ന്ന തിനുള്ള നിശ്ചിത ഫോറം 
റീ - സർവെ അസിസ്റ്റന്റ് ഡയറക്ടർ, കളക്ടറേറ്റ്, കാസർഗോഡ് 
എന്ന വിലാസത്തിൽ അപേക്ഷ കൊടുത്ത് വാങ്ങാവുന്നതാണ്. 

ടെണ്ടർ ഫോറത്തിനുള്ള അപേക്ഷയോടുകൂടി ടെണ്ടർ 
ഫോറത്തിന്റെ വില യായ 400 -ം വിൽപ്പന നികുതിയും 
അധിക വിൽപ്പന നികുതിയും പണമായി ഒടുക്കേണ്ടതാകുന്നു . 
യാതൊരു കാരണവശാലും ടെണ്ടർ ഫോറത്തിന്റെ വില മടക്കി 
കൊടുക്കുന്നതല്ല . ടെണ്ടർ ഫോറങ്ങളുടെ വിൽപ്പന 18 - 10 -2012 -ാം 
തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് അവ സാ നിക്കു ന്ന താ ണ് . 
ചെക്കു കൾ, തപാൽ മുദ്രകൾ മുത ലാ യ വ ടെണ്ടർ 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുകയോ ടെണ്ടർ ഫോറം 
വി. പി. പി. ആയി അയയ്ക്കുകയോ ചെയ്യുന്നതല്ല. ആവശ്യമുള്ള 
വർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോറം - 200 - 0 വിൽപ്പന 
നികുതിയും ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. 

ഓരോ ടെണ്ടറിന്റെയും കൂടെ റീ സർവ്വ അസിസ്റ്റന്റ് 
ഡയറക്ടറുടെ പേരിൽ മാറാവുന്ന തരത്തിൽ അടങ്കൽ തുക 
യുടെ 1 ശതമാനം - 2,000 (രണ്ടായിരം രൂപ) നിരതദ്രവ്യം 
18 - 10 - 2012 -ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്കു മുമ്പായി ഈ 
ഓഫീസിൽ അടച്ച് രസീത് വാങ്ങി ക്കൊ ള്ള ണ്ട താ ണ് . 
നിരതദ്രവ്യം ബാങ്ക് ഡ്രാഫ്റ്റായോ ട്രഷറി സേവിംഗ്സ് ബാങ്ക് 
ഡെപ്പോസിറ്റായോ നൽകാവുന്നതാണ്. നിരതദ്രവ്യം കെട്ടിവച്ച് 
രസീത് അടക്കം ചെയ്യാത്ത ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല . 
ടെണ്ടറിന്റെ പൊതു നിബന്ധനകളിൽ 33 -ാം ഖണ്ഡികയിൽ 
നിർ ദ്ദേ ശിച്ച പ്രകാരം 50 മുദ്രപത ത്തിൽ നിശ്ചിത 
ഫോറത്തിൽ തയ്യാറാക്കി സാക്ഷ്യപ്പെടുത്തിയ ഒരു കരാറ് കൂടി 
ടെണ്ടറിനൊപ്പം അടക്കം ചെയ്തിരിക്കണം. മേൽ വ്യവസ്ഥകൾ 
പാലിക്കപ്പെടാതെയുള്ള ടെണ്ടറുകൾ പരിഗണിക്കപ്പെടുന്നതല്ല . 

- കൂടുതൽ വിവരങ്ങൾ റീ - സർവെ അസിസ്റ്റന്റ് ഡയറക്ടർ, 
സിവിൽ സ്റ്റേഷൻ, കാസർഗോഡ് ആഫീസിൽ നിന്നും 
ആഫീസ് സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


സർവെയും ഭൂരേഖയും വകുപ്പ്, 
റീസർവെ , കാസർഗോഡ്. 


- (ഒപ്പ്) 
- അസിസ്റ്റന്റ് ഡയറക്ടർ. 


